റ്റേഷനറി വകുപ്പ് 

ലേലപ്പരസ്യം 

| [3/ 2008- 09 ) 
നമ്പർ 6139/ എ2/ 2007/ ആർ.എസ്. റ്റി . 2009 ജനുവരി 2. 

തിരുവനന്തപുരം മേഖലാ സ്റ്റേഷനറി ആഫീസിലെ 
ഗോഡൗണിലു ളള താഴെപ്പറയുന്ന് ഉപയോഗശൂന്യമായ 
സ്റ്റേഷനറി സാധനങ്ങൾ 2009 ഫെബ്രുവരി മാസം 10 -ാം 
തീയതി സ്റ്റേഷനറി സ്റ്റോർ ഗോഡൗൺ പരിസരത്ത് വച്ച് 
അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺ ട്രോളറുടെയോ/ ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ പരസ്യലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നതിന് താല്പര്യമു 
ഉള്ള വ്യക്തികൾ ടി ദിവസം രാവിലെ 11.30 - ന് മുൻപായി ഈ 
ആഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അന്നേദിവസം 
എന്തെങ്കിലും കാരണവശാൽ സർക്കാർ അവധി പ്രഖ്യാപിക്കു 
കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം തന്നെ ലേലം 
നട ത്തു ന്ന താ യി രി ക്കും . 2009 ഫ ബു വരി 7 , 9 എന്നീ 
ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണിവരെ 
ലേലത്തിൽ വച്ചിട്ടുളള സാധനങ്ങൾ പരിശോധിക്കുന്നതിന് 
അനുവദിക്കുന്നതാണ്. 
ക്രമ സാധനങ്ങളുടെ 

അളവ് യൂണിറ്റ് 
നമ്പർ - പേര് 


243 


42 


121 


56 


14 


121 


- 97 


152 


- 11 


73 


- 91 


125 


72 


വ 


1 മെടിക് വെയിറ്റ് 

എണ്ണം 
( വിവിധ അളവുകളിലുള്ളത്) 
നമ്പറിംഗ് മെഷീൻ 
പേപ്പർ വെയ്റ്റ് ( ഗ്ലാസ്) 
പേപ്പർ വെയ്റ്റ് ( റബ്ബർ) 
പേനാക്കത്തി 
പിൻകുഷൻ 
പഞ്ച് ( സിംഗിൾ ഹോൾ) 
റബ്ബർ സ്റ്റാമ്പ് 
സിസ്റ്റേഴ്സ് 
സ്റ്റാപ്ലർ നമ്പർ 10 

221 
സ്റ്റാപ്ലർ നമ്പർ 24 / 6 
സ്റ്റാമ്പ് പാഡ് 
സ്റ്റാപ്ലർ പിൻ 

പാക്കററ് 
മേശവിരി 

മീറ്റർ 
റൈറ്റിംഗ് പാഡ് 

158 എണ്ണം 
ടൈപ്പ്റൈറ്റിംഗ് ബ്രഷ് 
പ്ലാസ്റ്റിക് 
കാർബൺ പേപ്പർ 

പാക്കറ്റ് 
ഫ്ളവർവേസ് 

എണ്ണം 
ബ്ലോട്ടിംഗ് പേപ്പർ 

ഷീറ്റ് 
മുദ്രകുത്താനുള്ള മഷി 

കുപ്പി 
സ്റ്റെൻസിൽ പേപ്പർ 

ഷീറ്റ് 
വെളള നൂൽ 

ബോൾ 
ഓട്ടോ റൈറ്റിംഗ് ഷീറ്റ് 
ഇൻസ്റ്റൈന്റ് ബൈന്റർ 
എൻവെലപ്പ് ഓപ്പണർ 
കാർബൺ പേപ്പർ 

പാക്കറ്റ് 
ടാഗ് 

കെട്ട് 
ജെം ക്ലിപ്പ് 

പെട്ടി 
30 മൊട്ടുസൂചി 
31 ഗ്ലോയ് 

ട്യൂബ് 
32 റൂളർ 
33 ചെൽപർക്ക് മഷി 

കുപ്പി 
മേഖലാ റഷനറി ആഫീസ്, 
തിരുവനന്തപുരം. അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർ. 


20 


21 


21 


26 


22 


24 


ഷീറ്റ് 


25 


ഴ 


ക 


28 


29 


50 


6 


- ( ഒപ്പ്) 


